Kerala Gazette No. 45 dated 11th November 2008 . 
PART II 


13വ 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 5610 / ലെജിൻ - 3/2008 / ലെജി. 


തിരുവനന്തപുരം, 2008 നവംബർ 11 . 


കേരള നിയമസഭയുടെ നടപടിക മവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2008 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) 
ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും, 
ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട നിയമ നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ട് 
ത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ , 

സെക്രട്ടറി. 


G -947/ 2008/DTP . 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 229 
2008 - ലെ കേരള സഹ ക ര ണ സംഘം ( ഭേദഗതി) ബിൽ 
- 1969 - ലെ കേരള സഹകരണസംഘം ആക്റ്റ് വീണ്ടും ഭേദഗതി 

- ചെയ്യുന്നതിനുള്ള 

ഒരു 
ബിൽ 


പീഠിക . – 1969- ലെ കേരള സഹകരണസംഘം ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : - 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1 ) ഈ ആക്ററിന് 2 0 08 - ലെ കേരള 
സഹകരണസംഘം ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

( 2) ഇത് 2007 ഡിസംബർ 11 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെ 
ടേണ്ടതാണ്. 


2 . 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1969 - ലെ കേരള സഹകരണസംഘം ആക്ടിലെ 
(1969- ലെ 21), ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക), 2 -ാം 
വകുപ്പിൽ, - 


(1) ( ഐഎ ) ഖണ്ഡത്തിനുപകരം, താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: - 


- “ ( ഐഎ ) “ ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ, ഒരു റവന്യൂ ജില്ല യിൽ 
അധി കാ രിത ഉള്ള തും , പാഥ മിക കാർഷിക വായ്പാ സം ഘ ങ്ങളും അർബൻ 
സഹ ക രണ ബാങ്കു കളും അംഗ ങ്ങളാ യിട്ടു ള്ള തും , നാമമാത മായ അല്ലെങ്കിൽ 
അ സോ സി യേറ്റ് അംഗ ങ്ങൾ ഉൾപ്പ ടെയുള്ള അ തിലെ അംഗ ങ്ങ ൾക്ക് വായ് പ് 
നൽകുന്നതിന് ഫണ്ട് സ്വരൂപിക്കുകയെന്ന പ്രധാന ഉദ്ദേശമുള്ളതുമായ ഒരു കേന്ദ 
സംഘം എന്നർത്ഥമാകുന്നു ; ; 

| ( 2 ) ( ഒസി) ഖണ്ഡത്തിനുശേഷം, താഴെപ്പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: - 

“(ഒഡി) “ പ്രാഥമിക സഹകരണ സംഘം എന്നാൽ, ഒരു റവന്യൂജില്ലയിൽ 
മുഴുവനായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റവന്യു ജില്ലയിലെ വിനിർദ്ദേശിക്കപ്പെട്ട ഏതെങ്കിലും 
പ്രദേശത്തോ അധികാരിത ഉള്ളതും, വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളും മറ്റു സഹകരണ 
സംഘങ്ങളും, അതിന്റെ അംഗങ്ങളായിട്ടുള്ളതും ആയ ഒരു സംഘം എന്നർത്ഥമാകുന്നു ; ; 


( 3) (ടിഎ ) ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: - 

-- “( ടിഎ ) “അർബൻ സഹകരണ ബാങ്ക് എന്നാൽ, ഈ ആക്റ്റിൻ കീഴിൽ 
രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടു ള്ളതും നഗ ര പ ദേ ശ ങ്ങൾ അതിന്റെ പ്രവർത്തന മേഖല 
ആയിട്ടുള്ളതും, ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടുള്ള ലൈസൻസോടുകൂടി 
ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതുമായ ഒരു സംഘം എന്നർത്ഥമാകുന്നു ; ”. 
- 3. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പിൽ, 

- (1) (1) -ാം ഉപവകുപ്പിൽ, നിലവിലുള്ള ക്ലിപ്തനിബന്ധനക്കു മുൻപായി താഴെ 
പറയുന്ന ക്ലിപ്തനിബന്ധനകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: - 

“എന്നാൽ ഒരു ജില്ലാ സഹകരണ ബാങ്കിന്, പ്രാഥമിക കാർഷിക വായ്പാ 
സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളും ഒഴികെ, ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ 
പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും, അതിന്റെ പ്രവർത്തന മേഖലയ്ക്കുള്ളിൽ പ്രവർത്തി 
ക്കു ന്ന തു മായ ഏതൊരു സഹ ക ര ണ സം ഘത്തെയും നാമമാതമായ അല്ലെങ്കിൽ 
അസോസിയേറ്റ് അംഗമായി ചേർക്കാവുന്നതാണ്: 

എന്നുമാത്രമല്ല, 2008 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) ആക്ടിന്റെ 
പാരം ഭ തീയതിയിൽ ഒരു ജില്ലാ സഹകരണ ബാങ്കിലെ അംഗങ്ങൾ, പ്രാഥമിക 
കാർഷിക വായ്പാ സംഘ ങ്ങ ളും , അർബൻ സഹകരണ ബാങ്കുകളും ഒഴികെ, 
അങ്ങ നെയുള്ള പാരംഭം മുതൽ ജില്ലാ സഹ ക രണ ബാങ്കിന്റെ നാമമാത്ര മായ 
അംഗങ്ങളോ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങളോ ആയിത്തീരുന്നതാണ്; ; 

-- ( 2 ) നിലവിലുള്ള ക്ലിപ്തനിബന്ധനയിൽ “എന്നാൽ” എന്ന വാക്കിനുപകരം 
“എന്നിരുന്നാലും എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 

- 4. 63 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 63 -ാം വകുപ്പിൽ, ( 4) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, 

അതായത്: - 


- “( 5) സർക്കാർ, സഹകരണ ആഡിറ്റ് ഡയറക്ടർ, ആഡിറ്റ് നടത്തേണ്ട രീതി 
നിർണ്ണയിക്കേണ്ടതാണ്. 

- ( 6 ) തത്സ മയം പ്രാബല്യത്തിലുള്ള മറ്റേ തെ ങ്കിലും നിയമ ത്തിൽ എന്തു 
തന്ന അട ങ്ങി യി രു ന്നാ ലും , സഹ ക ര ണ ആഡിറ്റ് ഡ യ റ ക്ടറോ അ ദ്ദേഹം 
പാധികാരം നൽകിയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ നൽകുന്ന ആഡിറ്റ് 
സർട്ടി ഫി ക്ക റ്റ് , സംസ്ഥാന സർ ക്കാ രി ന്റെ യും സർ ക്കാ രി ത ര അ ധി കാ ര 
സ്ഥാനങ്ങളുടെയും മുൻപാകെ ഫയൽ ചെയ്യേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി 
സാധുവായിരിക്കുന്നതാണ്. . 

- 5. 70 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്സിലെ 70 -ാം വകുപ്പിൽ (1) -ാം 
ഉപവകുപ്പിൽ, “ ഒരു അവാർഡ് പാസ്സാക്കേണ്ടതും എന്ന വാക്കുകൾക്കു മുമ്പായി 
“ ഒരു വർഷത്തിനകം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 6. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2008- ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) 
ഓർഡിനൻസ് (2008- ലെ 29) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗ തി ചെ യ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തോ ചെയ്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ അഥവാ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


- ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


സംസ്ഥാനത്തെ സഹകരണസ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ മാർഗ്ഗദർശനത്തിനും 
നിയന്ത്രണത്തിനുമായി 1969 - ലെ കേരള സഹകരണ സംഘം ആക്റ്റിൽ (1969- ലെ 21) 
" ജില്ലാ സഹകരണ ബാങ്കിന്റെയും , " അർബൻ സഹകരണ ബാങ്കിന്റെയും നിർവ്വചനങ്ങൾ 
ഭേദഗതി ചെയ്യു ന്ന തിനും , “ പാഥ മിക സഹ ക ര ണ സം ഘത്തിന്റെ നിർവ്വചനം 
കൂട്ടിച്ചേർക്കുന്നതിനും തീരുമാനിച്ചു . കൂടാതെ സഹകരണ ആഡിറ്റ് ഡയറക്ടർ ആഡിറ്റ് 
നടത്തേണ്ട രീതി നിർണ്ണയിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതിനും 
ഉദ്ദേശിക്കുന്നു. 

- 2. നിയമസഭ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് 
ഉടനടി പ്രാബല്യം നൽകേണ്ടിയിരുന്നതിനാലും, കേരള ഗവർണ്ണർ, 2007 - ലെ കേരള 
സഹകരണസംഘം ( ഭേദഗതി) ഓർഡിനൻസ്, 2007, ഡിസംബർ 11 -ാം തീയതി 2007 - ലെ 
62 -ാം നമ്പർ ഓർഡിനൻസായി വിളംബരപ്പെടുത്തുകയും, അത് 2007 , ഡിസംബർ 11 -ാം 
തീയതിയിലെ 2224 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും 
ചെയ്തു . 


- 3. പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 2008, ഫെബ്രുവരി 20 -ാം തീയതി ആരംഭിച്ച് 2008 
മാർച്ച് 19 -ാം തീയതി അവസാനിച്ച് നിയമസഭയുടെസമ്മേളനകാലത്ത് നിയമസഭയിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിഞ്ഞില്ല . 


- 4. ആയതിനാൽ, 2007 - ലെ 62 -ാം നമ്പർ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ 
നിലനിർത്തുന്നതിനായി, ഗവർണ്ണർ, 2008 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) 
ഓർഡിനൻസ് 2008 ഏപ്രിൽ 1 -ാം തീയതി 2008 - ലെ 11 -ാം നമ്പർ ഓർഡിനൻസായി 
വിളംബരപ്പെടുത്തുകയും അത് 2008 ഏപ്രിൽ 1-ാം തീയതിയിലെ 654 -ാം നമ്പർ കേരള 
അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 


-- 5. പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 2008 , ജൂൺ 23 -ാം തീയതി ആരംഭിച്ച് 2008 ജൂലൈ 
24 -ാം തീയതി അവസാനിച്ച് നിയമസഭയുടെ എട്ടാം സമ്മേളനത്തിൽ അവതരിപ്പിക്കു 
വാനോ പാസ്സാക്കുവാനോ കഴിഞ്ഞില്ല. 

6. ആയതിനാൽ, 2008 - ലെ 11 -ാം നമ്പർ ഓർഡിനൻസിലെ വ്യവസ്ഥ കൾ 
നില നിർത്തു ന്ന തി ന ാ യി , 2008 - ലെ കേരള സഹ ക ര ണ സംഘം ( ഭേ ദ ഗ തി ) 
ഓർഡിനൻസ് ഗവർണ്ണർ, 2008 ആഗസ്റ്റ് 1-ാം തീയതി വിളംബരപ്പെടുത്തുകയും, അത് 
2008 ആഗസ്റ്റ് 2 -ാം തീയതിയിലെ 1672 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ 
2008 - ലെ 29 -ാം നമ്പർ ഓർഡിനൻസായി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു . 

7. പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക് 
കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 
- ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ടം 
ബില്ലിലെ 4 -ാം ഖണ്ഡംമൂലം 63 -ാം വകുപ്പിൽ കൂട്ടിച്ചേർക്കുവാൻ ഉദ്ദേശിച്ച (5)-ാം 
ഉപഖണ്ഡം സഹകരണ ആഡിറ്റ് ഡയറക്ടർ, ആഡിറ്റ് നടത്തേണ്ടത് ഏത് രീതിയി 
ലാണെന്ന് നിർണ്ണയിക്കുവാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു. 

- ഏത് കാര്യങ്ങളെ സംബന്ധിച്ചാണോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നത് അവയെല്ലാം 
സാധാരണമോ അല്ലെങ്കിൽ ഭരണപരമോ ആയ സ്വഭാവത്തോടുകൂടിയതാണ്. കൂടാതെ 
ചട്ടങ്ങൾ അവ ഉണ്ടാക്കിയതിനുശേഷം നിയമസഭയുടെ സൂക്ഷ്മപരിശോധനയ്ക്ക് 
വിധേയവുമാണ്. ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം അതിനാൽ സാധാരണ 
സ്വഭാവത്തോടുകൂടിയതാണ്. 


ജി . സുധാകരൻ. 


